Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/ 634/ 2012 -14 


GOVERN 


കര 


ാർ 


ള സർ 
MENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


} 


2014 മേയ് 27 
27th May 2014 

1189 ഇടവം 13 
13th Idavam 1189 
1936 ജ്യേഷ്ഠം 6 
6th Jyaishta 1936 


Vol. III 


No. 1 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 


നമ്പർ ബി1 - 17816 / 2008 (1) 

2013 സെപ്റ്റംബർ 9. 
- ചാവക്കാട് താ ലൂ ക്ക് , പുന്നയൂർക്കുളം വില്ലേജ് 
റീ സർവെ 172 / 6A - ൽപ്പെട്ട 11 സെന്റ് സി . കെ . ഭൂമി 
പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീമതി നളിനി അമ്മ w/ o പി. ടി. മോഹനകൃഷ്ണമേനോൻ, 
പി. ഒ. എരമംഗലം, മലപ്പുറം ജില്ല എന്നവർ അപേക്ഷിച്ചിട്ടുണ്ട് 
പ്രസ്തുത ഭൂമി സുധീർ ഗോവിന്ദ്, ആശ, അജയമോഹനൻ, 
ഹേമ, സിന്ധു , വിജയലക്ഷ്മി, പ്രീത , ധന്യ, സുനിൽകുമാർ , ബീന , 
സജീവ്, വേണുഗോപാലമേനോൻ, സോമസുന്ദരമേനോൻ, 
ശീമതി നളിനി അ മ്മ എന്നി വരുടെ പേരിൽ MLR 
ആക്റ്റ് പ്രകാരം രജി സ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പര സ്യ പ്പെടു ത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം 
മതി യായ തെളി വു കൾ സഹിതം തൃശ്ശൂർ റവന്യൂ 
ഡിവി ഷ ണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

റവന്യൂ ഡിവിഷണൽഓഫീസർക്കുവേണ്ടി. 


